Regn . No . KERBIL /2012 / 45073 

dated 5 -9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No. 09 ). mmjo 
KL / TV (N )/634 /2012 - 14 


.COVERNS 


P93 mo99 
MENT OF 


200 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. I 


THIRUVANANTHAPURAM , TUESDAY 


No. 


27th November 2012 

2012 MolomIÓ 27 
6th Agrahayana 1934 
1934 BOLLDOOOOM . 6 


| 25 


beijo 1 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Forest Department 


WILDLIFE DIVISION , THIRUVANANTHAPURAM 


TENDER NOTICE 


Cost of tender form — 500 + VAT for Sl. No. 1, 
1,000 + VAT for Sl. No. 2 , and 400 + VAT for 
Sl. No. 3. 

Last date and time of receipt of tender — 12 - 12 - 2012 , 
3 p . m . 


No. A - 2907 /2012 . 


15th November 2012 . 


Separate sealed competitive tenders superscribing the 
name of works are invited by the undersigned for and on 
behalf of the Governor of Kerala from Registered eligible 
Contractors for the following works. 


Period of work — 3 months from the date of 
agreement. 


EMD 


SI. 
No. 


Name of Work with 
Approximate PAC 


5 ,700 


Renovation of Interpretation Centre 
at Peppara in Peppara Wildlife 
Sanctuary — 2.25 Lakh 
Renovation of type II building (Duplex ) 
Kottoor in Neyyar Wildlife 
Sanctuary — 5 Lakh 
Construction of Kitchen Block to 
Picket Station at Bonakkad in Peppara 
Wildlife Sanctuary — 2 Lakh 


Tender forms and other conditions can be obtained 
from the office of the undersigned on application in writing 
and on payment of the cost of the tender form and taxes 
in cash (not refundable) upto 1. p . m . on 12 -12 -2012 . The 
filled up tenders will be received in this office upto 3 p . m . 
on 12 - 12 - 2012 and opened by the undersigned or an 
officer authorised by him on the same day at 3.30 p . m . at 
the Office of Wildlife Warden , Thiruvananthapuram in the 
presence of the contractors attending on the date . If the 
due date happens to be a holiday , the next working day 
will be the due date . 

The tender forms are not transferable . The Earnest 
Money Deposit noted against the work should be paid 
along with the tenders by Demand Draft (cheque will not 


12 ,500 


3 


5 ,000 


27th Nov. 2012] 


FOREST DEPARTMENT 


- 386 


be acceptable ) pledged in favour of the undersigned payable 
at any Nationalized Bank /Scheduled Bank . Incomplete 
tenders and tenders without EMD are liable to be rejected . 
The undersigned reserves the right to reject any tender 
without assigning any reasons thereof. All other conditions 
prevailing in the Kerala PWD and Forest Department and 
modifications there of time to time are applicable to this 
tender also . The tenders not containing the prescribed 
preliminary agreement in Stamp Paper worth 100 will be 
summarily rejected . If there is no response to any of the 
works included in this notification , the tender will again be 
conducted on 17 - 12 - 2012 as per the same conditions 
mentioned above, at the same time and venue . 

- കേരള ഗവർണ്ണർക്കുവേണ്ടി വൈൽഡ് ലൈഫ് വാർഡൻ 
തിരുവനന്തപുരം, താഴെ വിവരിക്കുന്ന ജോലികൾ കരാറെടുത്ത് 
ചെയ്തുതീർക്കുന്നതിനായി രജിസ്റ്റർ ചെയ്ത കരാറുകാരിൽനിന്നും 
ഓരോ ജോലിക്കും പ്രത്യേകം പ്രത്യേകമായി മത്സരസ്വഭാവമുള്ള 
സീൽ ചെയ്ത ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


- നിരതദ്രവ്യമായി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
അപൂർണ്ണമായ ദർഘാസുകൾ നിരസിക്കുന്നതായിരിക്കും. 
ഏതെങ്കിലും ദർഘാസുകൾ കാരണം ബോദ്ധ്യ പ്പെടു 
ത്താതെ നിര സി ക്കു ന്ന തി നുള്ള അ ധി കാ രം താഴെ 
ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമായിരിക്കും 
വനം വകുപ്പിലും പൊതുമരാമത്ത് വകുപ്പിലും നിലവിലുള്ളതും 
കാലാ കാ ല ങ്ങളിൽ പുറ പ്പെടു വി ക്കു ന്ന തു മായ കരാർ 
വ്യവസ്ഥകൾ ഈ ജോലികൾക്കും ബാധകമായിരിക്കും. 
കരാറുകാരൻ നിർദ്ദിഷ്ട മാതൃകയിൽ 100 - ന്റെ മുദ്രപ്പത്ര 
ത്തിൽ പ്രാഥമിക ഉടമ്പടി ദർഘാസിനോടൊപ്പം സമർപ്പി 
ക്കേണ്ടതാണ്. പ്രാഥമിക ഉടമ്പടി ഇല്ലാത്ത ദർഘാസുകൾ 
- നിര സി ക്കു ന്ന താ ണ് . ഏതെങ്കിലും കാര ണ വ ശാൽ ടി 

ജോലി ക ളുടെ/ഏതെങ്കിലും ജോലിയുടെ ദർഘാസ് 
നട ക്കാ തെ യി രു ന്നാൽ ടി ജോലി ക ളുടെ/ ജോലിയുടെ 
ദർഘാസ് വീണ്ടും 17 - 12 - 2012 - ൽ മുൻ നിശ്ചയിച്ചതുപോലെ 
നടത്തുന്നതും ഹാജരുള്ള കരാരുകാരുടെ സാന്നിദ്ധ്യത്തിൽ 

വൽ ഡ് ലൈഫ് വാർഡനോ അ ദ്ദേ ഹം അ ധി കാ ര 
പ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോതുറക്കുന്നതുമായിരിക്കും. 


കമ 
നമ്പർ 


ജോലിയുടെ വിവരവും 
ഏകദേശ അടങ്കൽതുകയും 


നിരതദ്രവ്യം 


Office of the Wildlife Warden , 
Thiruvananthapuram . 


( Sd.) 
Wildlife Warden . 


- 1 


കോന്നി ഡിവിഷൻ 


5 , 700 


ദർഘാസ്/ ലേലപ്പരസ്യം 


പേപ്പാറ വന്യജീവി സങ്കേതത്തിലെ 
പേപ്പാറയിലുള്ള ഇന്റർപട്ടേഷൻ 
സെന്ററിന്റെ പുനരുദ്ധാരണം - 2.5 ലക്ഷം 
നെയ്യാർ വന്യജീവി സങ്കേതത്തിലെ 
കോട്ടൂരിലുള്ള ടൈപ്പ് II ഡ്യൂപ്ലക്സ് 
ബിൽഡിംഗ് പുനരുദ്ധാരണം - 5 ലക്ഷം 
പേപ്പാറ വന്യജീവി സങ്കേതത്തിലെ 
ബോണക്കാട് പിക്കറ്റ് സ്റ്റേഷന്റെ കിച്ചൻ 
ബ്ലോക്ക് നിർമ്മാണം- 2 ലക്ഷം 


(1) 


12 ,500 


- 3 


- 5 , 000 


നമ്പർ കെ .എൻ. ഡി . - 6680 / 2012. 

2012 നവംബർ 9. 
- കേരള ഗവർണ്ണർക്കു വേണ്ടി കോന്നി ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസർ താഴെ ചേർത്തിരിക്കുന്ന പ്രവൃത്തി 
കൾക്ക് നിർദ്ദിഷ്ട യോഗ്യതയുള്ള അംഗീകൃത കരാറുകാരിൽ 
നിന്നും മത്സരാടിസ്ഥാനത്തിലുള്ള മുദ്രവച്ചതും പ്രവൃത്തിയുടെ 
പേര് പുറത്ത് ആലേഖനം ചെയ്തിട്ടുള്ളതുമായ കവറുകളിൽ 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
| ക്രമ പ്രവൃത്തിയുടെ പേരും ഉദ്ദേശ നിരതദ്രവ്യം 
നമ്പർ 

അടങ്കൽ തുകയും 
(1) 


3 , 00 ,000 


ദർഘാസ് ഫോറ ത്തിന്റെ വില -- കമ ന മ്പർ 1 - ന് 
500 + വാറ്റ്, കമനമ്പർ 2 - ന് 1,000 + വാറ്റ്, ക്രമ നമ്പർ 3 - ന് 
400 + വാറ്റ്. 
- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും- 12 -12 - 2012 , 3 മണിവരെ 

കാലാവധി - എഗ്രിമെൻറ് തീയതി മുതൽ 3 മാസം. 
ദർ ഘാസ് ഫോറ ങ്ങളും ജോലികളെ സംബന്ധിച്ച 
വിവ ര ങ്ങളും ദർഘാസ് ഫോറത്തിന്റെ വിലയും വില് ന 
നികു തിയും അടച്ച് അപേക്ഷിക്കു ന്ന വർക്ക് ദർഘാസ് 
സ്വീകരിക്കുന്ന അവസാന തീയതിയായ 12 -12 - 2012, 1 മണിവരെ 
ഈ ഓഫീസിൽ നിന്നും ലഭി ക്കു ന്ന താ ണ് . പൂ രി പ്പിച്ച 
ദർഘാസുകൾ അന്നേ ദിവസം പകൽ മൂന്നു മണിവരെ ഈ 
ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ വില 
മടക്കിക്കൊടുക്കുന്നതല്ല . ടി ദിവസം ഒരു പൊതു അവധിയായി 
വരു ന്ന പക്ഷം അടുത്ത പ്രവൃത്തി ദിവസം ടി സ്ഥലത്തും 
സമയത്തും വച്ച് ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കു 
ന്നതുമായിരിക്കും. 

ദർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയ തി യായ 
12 - 12 - 2012 പകൽ 3 . 30 - ന് ഹാജരുള്ള കരാ റു കാ രുടെ 
സാന്നിദ്ധ്യ ത്തിൽ താഴെ ഒപ്പിട്ടിട്ടുള്ള ആളോ അ ദ്ദേ ഹം 
അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ടെണ്ടറുകൾ തുറക്കുന്നതാ 
യി രിക്കും. ദർഘാസ് ഫോറ ങ്ങ ൾ കൈമാറ്റം ചെയ്യു വാൻ 
പാടുള്ളതല്ല . 

- തിരുവനന്തപുരം വൈൽഡ് ലൈഫ് വാർഡന്റെ പേരിൽ 
പണയപ്പെടുത്തിയതും ദേശീയ ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്നും 
ലഭിക്കുന്നതുമായ നിശ്ചിത തുകയ്ക്കുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റ് 


20 , 800 


കോന്നി റെയിഞ്ചിലെ സൗത്ത് 
കുമരംപേരൂർ സ്റ്റേഷനിലെ മോഡൽ 
ഫോറസ്റ്റ് സ്റ്റേഷൻ കെട്ടിട സമുച്ചയ 
ങ്ങളുടെ നിർമ്മാണം- 1,20,00,000 
മണ്ണാറപ്പാറ റെയിഞ്ചിൽ ഉൾപ്പെട്ട 
കോന്നി അച്ചൻകോവിൽ റോഡിന്റെ 
മൂന്നാമത്തെ റീച്ചിന്റെ ബ്ലാക്ക് ടോപ്പിംഗ് 
പ്രവൃത്തികൾ (ചെമ്പനരുവി- കടമ്പുപാറ 
ഭാഗം ) - 8, 30,400 
- കോന്നി റെയിഞ്ചിൽ ഉൾപ്പെട്ട 
മുണ്ടാമൂഴി മണ്ണീറ റോഡിന്റെ 

റീ ടാറിംഗ് പ്രവൃത്തികൾ - 5,40 ,000 
- മണ്ണാറപ്പാറ റെയിഞ്ചിലെമുള്ളുമലയിൽ 

ടൈപ്പ് II ക്വാർട്ടേഴ്സിന്റെ നിർമ്മാണം 

14,64,000 
5 മണ്ണാറപ്പാറ റെയിഞ്ചിലെ മുള്ളുമലയിൽ 
- ടൈപ്പ് III ക്വാർ ട്ടേ ഴ് സിന 
നിർ മ്മാണം - 16 ,56, 000 


3 


13,500 


36, 600 


41 , 400 


27th Nov. 2012] 


FOREST DEPARTMENT 


387 


ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 12 - 12- 2012, 1 മണിവരെ. 


- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 12 - 12 -2012 പകൽ 3 മണിവരെ. 


5 ,000 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 12 - 12 - 2012 
3. 30 മണി. 


50, 000 


50,000 


17 ,500 


30, 000 


- 11 


- നടവത്തുമൂഴി റെയിഞ്ചിലെ കരിപ്പാൻ 
തോട്ടിൽ ആന്റിപോച്ചിംഗ് ക്യാമ്പ് 
ഷെഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ 
- 1, 92,500 
മണ്ണാറപ്പാറ റെയിഞ്ചിലെ തുറപാലം 
അറുതലക്കയം റോഡ് (2.2കി. മീ ) 

പുനരുദ്ധാരണം - 21, 50 ,000 
8 മണ്ണാറപ്പാറ റെയിഞ്ചിലെ കടമ്പുപാറമൂഴി 
തുപാലം റോഡ് (3 കി. മീ.) പുനരുദ്ധാരണം 

- 24,00,000 
9 നടവത്തുമൂഴി റെയിഞ്ചിലെ കൊക്കാത്തോട് 

ഫോറസ്റ്റ് സ്റ്റേഷനിൽ തലമാനം ചെക്ക് 

ഡാം നിർമ്മാണം- 7,00 ,000 
10 മണ്ണാറപ്പാറ റെയിഞ്ചിലെ ആവണിപ്പാറ 

ചിറ്റാർ റോഡ് (1 കി. മീ .) ടാറിംഗ് 
- 12,00, 000 
മണ്ണാറപ്പാറ റെയിഞ്ചിലെ ചേമ്പാലയിൽ 
ആന്റിപോച്ചിംഗ് ക്യാമ്പ് ഷെഡിന്റെ 
നിർമ്മാണ പ്രവൃത്തികൾ - 2,00,000 
കോന്നി റെയിഞ്ചിലെ ഇൻസ്പെക്ഷൻ 
ബംഗ്ലാവിലേക്കുള്ള റോഡിന്റെ റീ -ടാറിംഗ് 
( 600 മീ ) - 3,00,000 
കോന്നി പോലീസ് സ്റ്റേ ഷ ൻമു ക്കൂ 
മുതൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് 
വരെയുള്ള റോഡിന്റെ റീ - ടാറിംഗ് ( 400 മീ ) 

- 1,80,000 
14 കോന്നി റെയിഞ്ചിലെ ഇൻഫെക്ഷൻ 

ബംഗ്ലാവിന്റെ പുനരുദ്ധാരണ പ്രവർത്തികൾ 

- 3, 00 , 000 
15 കോന്നി റെയിഞ്ച് ആ ഫീ സിന്റെ 

പുനരുദ്ധാരണ പ്രവർത്തികൾ- 3,00,000 
16 കോന്നി ഡിവി ഷൻ ആഫീസിന്റെ 

പുനരുദ്ധാരണ പ്രവർത്തികൾ- 3,00,000 
17 കോന്നി റെയിഞ്ചിലെ മഞ്ഞ ക്ക ട ബ് 

ക്വാർട്ടേഴ്സിന്റെ ചുറ്റുമതിൽ നിർമ്മാണ 
പവർ ത്തി കൾ - 5,00 ,000 


5 ,000 


12 


7 ,500 


- പ്രവർത്തി ചെയ്തുതീർക്കേണ്ട കാലാവധി ക്രമനമ്പർ 1- ന് 
കരാർ തീയതി മുതൽ 1 വർഷം, ക്രമനമ്പർ 4, 5, 7, 8, 10 
ഇവയ്ക്ക് കരാർ തീയതി മുതൽ 6 മാസം, ക്രമനമ്പർ 2 , 3, 6, 
9 & 11 മുതൽ 17 വരെ കരാർ തീയതി മുതൽ 3 മാസം. 

- കരാറുകാരുടെ തരംതിരിവ് - കമനമ്പർ 1- ന് എ ക്ലാസ്സ്, 
കമ നമ്പർ 2 , 4 , 5, 7, 8 , & 9 ഇവയ്ക്ക് എ , ബി & സി 
ക്ലാസ്സ്, ക്രമനമ്പർ 3, 6, 10 മുതൽ 17 വരെ എ , ബി, സി & 
ഡി ക്ലാസ്സ്. 

ദർ ഘാസ് ( പമാ ണ ങ്ങ ൾ ദർഘാസ് സ്വീക രി ക്കുന്ന 
അവസാന ദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ ദർഘാസ് പ്രമാണ 
ത്തിന്റെ വില ഒടുക്കിയാൽ കോന്നി ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തിന്റെ 
വില യാതൊരു കാരണവശാലും തിരികെ ലഭിക്കുന്നതല്ല. 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന ദിവസം ഉച്ചയ്ക്ക് 3.30 
മണിക്ക് സന്നിഹിതരായിട്ടുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാര 
പ്പെടുത്തിയ മറ്റ് ഉദ്യോഗസ്ഥരോ, ദർഘാസുകൾ തുറക്കു 
ന്നതാണ്. മുകളിൽ പറഞ്ഞ ഏതെങ്കിലും ദിവസം അവധിയായി 
സർക്കാർ പ്രഖ്യാ പി ക്കു ക യാ ണ ങ്കിൽ അതിന് തൊട്ട് 
പിന്നീടുള്ള പ്രവൃത്തിദിവസം ടി സമയത്ത് ടി ദർഘാസുകൾ 
നടത്തുന്നതാണ്. ദർഘാസിനോടൊപ്പം നിശ്ചിത നിരതദ്രവ്യം 
ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിൽ അടച്ച് കോന്നി 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് മാറത്തക്കവിധം പ്ലഡ്ജ് 
ചെയ്ത ഡിമാന്റ് ഡ്രാഫ്റ്റ് ഉള്ളടക്കം ചെയ്തിരിക്കേണ്ടതും 
ആയതില്ലാത്ത ദർഘാസുകൾ നിരസിക്കപ്പെടുന്നതുമാണ്. 
കരാറുകാർ അവരവരുടെ രജിസ്ട്രേഷൻ കാർഡ് കാണിച്ച് 
ദർഘാസ് ഫോറത്തിന് അപേക്ഷിക്കേണ്ടതാണ്. ടി പരസ്യ 
പ്രകാരമുള്ള ജോലികൾക്കാവശ്യമായ ലെറ്റർ ഓഫ് ക്രഡിറ്റ് 
ലഭിക്കാതെ വരികയോ മറ്റ് സാങ്കേതിക കാരണങ്ങളാലോ 
ടെണ്ടർ റദ്ദാ ക്കു വാൻ കോന്നി ഡിവി ഷ ണൽ ഫോറസ്റ്റ് 
ഓഫീസർക്ക് അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. ദർഘാസിനോ 
- ടൊപ്പം 100 മുദ്രപത്രത്തിൽ കരാറുകാരൻ ഒപ്പിട്ട ഒരു 

പ്രാഥമിക ഉടമ്പടി കൂടി സമർപ്പിക്കേണ്ടതാണ്. ദർഘാസിനെ 
- സംബ ന്ധിച്ച് പൊതു മ രാ മത്ത് വകു പ്പി ലെ യും വനം 
വകുപ്പിലേയും എല്ലാ നിബന്ധനകളും ഇതിന് ബാധകമാണ്. 


4 , 500 


7 ,500 


7 , 500 


7 ,500 


12 , 500 


ദർഘാസ് ( പമാ ണത്തിന്റെ വില കമ ന മ്പർ 1 - ന് 
18 ,000 + വാറ്റ്, ക്രമനമ്പർ 8- ന് 3,600 + വാറ്റ്, ക്രമനമ്പർ 
7 - ന് 3,300 + വാറ്റ്, ക്രമ നമ്പർ 5 - ന് 2,500 + വാറ്റ്, 
ക്രമനമ്പർ, 4- ന് 2,200 + വാറ്റ്, ക്രമനമ്പർ 10 - ന് 1,800 + 
വാറ്റ്, കമ നമ്പർ 2 - ന് 1,700 + വാറ്റ്, ക്രമ നമ്പർ 9 - ന് 
- 1,400 + വാറ്റ്, ക്രമനമ്പർ 3 - ന് 1,100 + വാറ്റ്, ക്രമനമ്പർ 
17 - ന് 1,000 + വാറ്റ്, ക്രമനമ്പർ 12, 14,15 & 16 ഇവയ്ക്ക് 

600 + വാറ്റ്, കമനമ്പർ 6, 11, 13 ഇവയ്ക്ക് 400 + വാറ്റ്. 


- (2) 


2012 നവംബർ 9 . 


ന 


- കേരള ഗവർണ്ണർക്കു വേണ്ടി കോന്നി ഡിവി ഷ ണൽ 
ഫോറസ്റ്റ് ഓഫീസർ താഴെ ചേർത്തിരിക്കുന്ന പ്രവൃത്തികൾക്ക് 


ദർഘാസ് തീയതി - 12 - 12 - 2012. 


പകരം തീയതി-- 20 -12 - 2012. 


ദർഘാസ് നടക്കുന്ന സ്ഥലം- ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസ്, കോന്നി. 


മത്സരാടിസ്ഥാനത്തിലുള്ളമുദ്രവച്ചതും പ്രവൃത്തിയുടെ പേര് 
പുറത്ത് ആലേഖനം ചെയ്തിട്ടുള്ളതു മായ കവറുകളിൽ 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


27th Nov. 2012 ] 


FOREST DEPARTMENT 


- 388 


നിരതദ്രവ്യം 


കമ 
നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
ഉദ്ദേശ അടങ്കൽ തുകയും 


1 മണ്ണാറപ്പാറ റെയിഞ്ചിലെമുള്ളുമല ആദിവാസി 

കോളനിയിൽ സോളാർ ഫെൻസിംഗ് - 2 കി . മീ 
3, 00 ,000 


7 , 500 


7 ,500 


2 മണ്ണാറപ്പാറ റെയിഞ്ചിലെ ആവണിപ്പാറ 

ആ ദി വാ സി കോള നി യിൽ സോളാർ 

ഫെൻസിംഗ് 2 കി . മീ . - 3,00 ,000 
3 കോന്നി മ യി ചില പടി ഞ്ഞാ മ 
എലിമുള്ളുംളാക്കൽ മുതൽ പേരുവാലിവരെ 
സോളാർ ഫെൻസിംഗ് - 3 കി . മീ . - 4,00,000 


10, 000 


ദർഘാസ് ( പമാണ ങ്ങൾ ദർഘാസ് സ്വീക രി ക്കുന്ന 
അ വ സാന ദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ ദർഘാസ് 
പ്രമാണത്തിന്റെ വില ഒടുക്കിയാൽ കോന്നി ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. ദർഘാസ് 
പ്രമാണത്തിന്റെ വില യാതൊരുകാരണവശാലും തിരികെ ലഭിക്കു 
ന്നതല്ല . ദർഘാസ് സ്വീകരിക്കുന്ന അവസാന ദിവസം ഉച്ചയ്ക്ക് 
3 . 30 മണിക്ക് സന്നി ഹി ത രാ യിട്ടുള്ള കരാ റു കാരുടെ 
സാന്നിദ്ധ്യത്തിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം 
അധികാരപ്പെടുത്തിയ മറ്റ് ഉദ്യോഗസ്ഥരോ ദർഘാസുകൾ 
തുറക്കുന്നതാണ്. മുകളിൽ പറഞ്ഞ ഏതെങ്കിലും ദിവസം 
അവധിയായി സർക്കാർ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിന് 
തൊട്ട് പിന്നീടുള്ള പ്രവൃത്തി ദിവസം ടി സമയത്ത് ടി ദർഘാസു 
കൾ നടത്തുന്നതാണ്. ദർഘാസിനോടൊപ്പം നിശ്ചിത നിരതദ്രവ്യം 
ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിൽ അടച്ച് കോന്നി 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് മാറത്തക്കവിധം പ്ലഡ്ജ് 
ചെയ്ത ഡിമാന്റ് ഡാഫ്റ്റ് ഉള്ളടക്കം ചെയ്തിരിക്കേണ്ടതും 
ആയതില്ലാത്ത ദർഘാസുകൾ നിരസിക്കപ്പെടുന്നതുമാണ്. 
കരാറുകാർ അവരവരുടെ രജിസ്ട്രേഷൻ കാർഡ് കാണിച്ച് 
ദർഘാസ് ഫോറത്തിന് അപേക്ഷിക്കേണ്ടതാണ്. ടി പരസ്യ 
പ്രകാരമുള്ള ജോലികൾക്കാവശ്യമായ ലെറ്റർ ഓഫ് കഡിറ്റ് 
ലഭിക്കാതെ വരികയോ മറ്റ് സാങ്കേതിക കാരണങ്ങളാലോ 
ടെണ്ടർ റദ്ദാ ക്കു വാൻ കോന്നി ഡിവി ഷ ണൽ ഫോറസ്റ്റ് 
ഓഫീസർക്ക് അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. ദർഘാസി 
നൊപ്പം 100 - ന്റെ മുദ്രപത്രത്തിൽ കരാറുകാരൻ ഒപ്പിട്ട ഒരു 
പ്രാഥമിക ഉടമ്പടി കൂടി സമർപ്പിക്കേണ്ടതാണ്. ദർഘാസിനെ 
സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പിലെയും വനംവകുപ്പിലെയും 
എല്ലാ നിബന്ധനകളും ഇതിനും ബാധകമാണ്. 


4 കോന്നി മ യി അഞ്ചിലെ കാക്കര അമ്പലം 

മു ത ൽ പ ഴും പാറ വ ര സാ ളാ ർ 
ഫെൻസിംഗ് 2 കി . മീ . = 3, 00,000 


7 ,500 


5 നടുവത്തുമൂഴി റെയിഞ്ചിലെ അപ്പൂപ്പൻതോട് 

വി . എസ്. എസ്. ഭാഗത്ത് സാ ളാ ർ 
ഫെൻസിംഗ് 1.5 കി. മീ. 2,31,600 


5 ,800 


6 നടു വ ത്തു മൂഴി റെയിഞ്ചിലെ തല മാനം 
വി . എസ്. എസ്. ഭാഗത്ത് നിലവിലുള്ള 

സാ ളാ ർ ഫെൻസിംഗ് അറ്റകുറ്റപ്പണികൾ 
- 1,92,600 

4 ,900 
7 നടുവത്തുമൂഴി റെയിഞ്ചിലെ വിളക്കുപടി 
വി. എസ്. എസ്. ഭാഗത്ത് (സ്കൂൾ മുരുപ്പ്) 
സാ ളാ ർ ഫെൻസിംഗ് 2 കി . മീ . - 3,07,000 7, 700 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, 

( ഒപ്പ്) 
കോന്നി, പത്തനംതിട്ട. ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 


8 നടുവത്തുമൂഴി റെയിഞ്ചിലെ നീരാമക്കുളം 

II reach ാ ളാ ർ ഫെൻസിംഗ് - 3,07,000 


7,700 


RANNI DIVISION 


9 നടു വ ത്തു മൂഴി റെയിഞ്ചിലെ അള്ളു കൽ 

വി . എസ്. എസ്. ഭാഗത്ത് സാ ളാ ർ 
ഫെൻസിംഗ് - 2 കി. മീ . - 3,07,000 


TENDER NOTICE 


7 ,700 


ദർഘാസ് ഫോറത്തിന്റെ വില - കമ ന മ്പർ 3 - ന് 
800 + വാറ്റ്, കമനമ്പർ 7, 8, 9 ഇവയ്ക്ക് 700 + വാറ്റ്, 
ക്രമനമ്പർ 1, 2, 4 ഇവയ്ക്ക് 600 + വാറ്റ്, ക്രമനമ്പർ 5 - ന് 
500 + വാറ്റ്, ക്രമനമ്പർ 6 - ന് 400 + വാറ്റ്. 

ദർഘാസ് തീയതി-- 14 - 12 -2012. 


No, D -7602/ 2010 . 

- 1st November 2012 . 
Separate sealed competitive tenders superscribing the 
name of the works are invited by the Divisional 
Forest Officer, Ranni for and on behalf of the Governor of 
Kerala from registered eligible contractors for the 
following works. 


പകരം തീയതി -- 21- 12 - 2012 . 


| ST. 


E . M . D 


Name of works with 
PAC (Approximate ) 


No. 


ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 14 - 12 - 2012 പകൽ 1 മണിവരെ. 


10,600 


- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും- - 14 - 12 - 2012 , 3 മണിവരെ. 


7 .500 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 14- 12- 2012, 
3.30 മണി. 


Installing Solar fencing around Velanplavu 
settlement in Ranni Range - 4.21 Lakh 
Installing Solar fencing at Thannithodu in 
Vadasserikkara Range - 3 Lakh 
Installing Solar fencing at Kochukoickal in 
Goodrical Range - 3 Lakh 
Construction of Toilet Block and 
Compound wall at Chittar in 
Vadasserikkara Range — 6 Lakh 


| 7,500 


ദ ർ ഘ ാ സ് ന ട ക്ക ന്ന സ്ഥ ല ര - ഡി വി ഷ ണ ൽ 
ഫോറസ്റ്റ് ഓഫീസ്, കോന്നി. 

പ്രവൃത്തി ചെയ്തുതീർക്കേണ്ട കാലാവധി കമനമ്പർ 
1 മുതൽ 9 വരെ കരാർ തീയതി മുതൽ 3 മാസം. 


15,000 


കരാറുകാരുടെ തരംതിരിവ് - ക്രമനമ്പർ 1 മുതൽ 9 വരെ 
എ , ബി, സി & ഡി ക്ലാസ്സ്. 


Cost of tender form — 900 + VAT @ 4 % for Sl. No. 1, 
600 + VAT @ 4 % for Sl. Nos. 2 , 3 ; and 1, 200 + VAT 
@ 4 % for Sl . No. 4 , 


27th Nov. 2012] 


FOREST DEPARTMENT 


389 


- ദർഘാസ് ഫോറത്തിന്റെ വില കമ ന മ്പർ 1 - ന് 
900 + വാറ്റ് 4 %, കമനമ്പർ 2- നും 3 - നും 600 + വാറ്റ് 4 %, 
ക്രമനമ്പർ 4 - ന് 1,200 + വാറ്റ് 4 %. 


ദർഘാസ് സ്വീക രിക്കുന്ന അ വ സാന തീയതിയും 
- സമയവും - 12 -12 - 2012 ഉച്ചതിരിഞ്ഞ് 3 മണിവരെ. 


- ജോലിയുടെ കാലാവധി - സൈറ്റ് കൈമാറിയ തീയതി 
- മുതൽ 3 മാസം. 


Last date and time for receipt of tender — 12 - 12 -2012 
at 3 p . m . 
- Period of Work ( months) 3 months from the date of 
handing over the site. 

Tender forms and other conditions can be obtained 
from the office of the undersigned on application in 
writing and on payment of the cost of tender form and 
taxes in cash (not refundable ) upto 1 p . m . on 12 - 12 -2012. 
The filled up tenders will be received in this office upto 
3 p . m . on and opened by the undersigned or an officer 
authorised by him on the same day at 3 . 30 p .m . at the 
Office of Divisional Forest Officer, Ranni in the presence 
of the contractors attending on the date. If the due date 
happens to be a holiday, the next working day will be the 
due date . 

The tender forms are not transferable . The Earnest 
Money Deposit noted against the works should be paid 
along with the tenders by Demand Draft ( Cheque will not 
be acceptable ) pledged in favour of the undersigned 
payable at any Nationalised Bank / Scheduled Bank . 
Incomplete tenders and tenders without EMD are liable to 
be rejected . The undersigned reserves all the right to 
reject any tender without assigning any reasons thereof. 
All other conditions prevailing in the Kerala P . W .D and 
Forest Department are applicable to this tender also . The 
tenders not containing the prescribed preliminary 
agreement in Stamp Paper worth 100 will be summarily 
rejected. If there is no response to any of the works 
included in this notification , the same will be again 
tendered on 19 - 12 - 2012 as per the same conditions 
mentioned above , at the same time and venue . 

- കേരള ഗവർണ്ണർക്കു വേണ്ടി ഡിവി ഷ ണൽ ഫോറസ്റ്റ് 
ഓഫീസർ, റാന്നി താഴെ വിവരിക്കുന്ന ജോലികൾ കരാറെടുത്ത് 
ചെയ്തുതീർക്കു ന്ന തി നായി താല്പര്യമുള്ള യോഗ്യരായ 
രജിസ്റ്റേർഡ് കോൺട്രാക്ടർമാരിൽ നിന്നും ജോലിയുടെ വിവരം 
ആലേഖനം ചെയ്തിട്ടുള്ള സീൽ ചെയ്ത് ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ഓരോ ജോലിക്കും പ്രത്യേകം പ്രത്യേകം 
ദർഘാസുകൾ സമർപ്പിക്കേണ്ടതാണ്. 


- ദർഘാസ് ഫോറങ്ങളും ജോലികളെ സംബന്ധിച്ച് 
വിവരങ്ങളും ദർഘാസ് ഫോറത്തിന്റെ വിലയും വിൽപന 
നികുതിയും അടച്ച് അപേ ക്ഷി ക്കു ന്ന വർക്ക് ദർഘാസ് 
സ്വീകരിക്കുന്ന അവസാന തീയതിയായ 12 -12-2012 , 1 മണിവരെ 
ഈ ആഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച് 
ദർഘാസുകൾ അന്നേദിവസം 3 മണിവരെ ഈ ആഫീസിൽ 
സ്വീകരിക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ വില മടക്കി 
കൊടുക്കുന്നതല്ല . ടി ദിവസം പൊതു അ വ ധി യായി 
വരുന്നപക്ഷം അടുത്ത പ്രവൃത്തി ദിവസം ടി സ്ഥലത്തും 
- സമയത്തും വച്ച് ദർഘാ സു കൾ സ്വീക രി ക്കു ന്നതും 
തുറക്കുന്നതുമായിരിക്കും. 


ദർ ഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയായ 
12- 12 -2012, 3.30 - ന് ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
താഴെ ഒപ്പിട്ടിട്ടുള്ള ആളോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോ ടെണ്ടറുകൾ തുറക്കുന്നതായിരിക്കും. 
ദർഘാസുകൾ കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല . 

റാന്നി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ 
പണയപ്പെടുത്തിയതും ദേശീയ ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്നും 
ലഭിക്കുന്നതുമായ നിശ്ചിത തുകയ്ക്കുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റ് 
നിരതദ്രവ്യമായി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
അപൂർണ്ണമായ ദർഘാസുകൾ നിരസിക്കു ന്ന താ യി രിക്കും. 
ഏതെങ്കിലും ദർഘാസുകൾ കാരണം ബോദ്ധ്യപ്പെടുത്താതെ 
നിരസിക്കുന്നതിനുള്ള അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന ആളിൽ 
നിക്ഷിപ്തമായിരിക്കും. വനം വകുപ്പിലും പൊതുമരാമത്ത് 
വകുപ്പിലും നിലവിലുള്ളതും കാലാകാലങ്ങളിൽ പുറപ്പെടുവി 
ക്കു ന്ന തു മായ കരാർ വ്യവസ്ഥകൾ ഈ ജോലികൾക്കും 
ബാധകമായിരിക്കും. കരാറുകാരൻ നിർദ്ദിഷ്ട മാതൃകയിൽ 
100 - ന്റെ മുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടി ദർഘാസിനോ 
ടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. പ്രാഥമിക ഉടമ്പടി ഇല്ലാത്ത 
ദർഘാസുകൾ നിരസിക്കുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ 
ടി ജോലി ക ളുടെ/ഏതെങ്കിലും ജോലിയുടെ ദർഘാസ് 
നടക്കാതെയിരുന്നാൽ ടി ജോലികളുടെ ജോലിയുടെ ദർഘാസ് 
വീണ്ടും 19 - 12 - 2012 - ൽ മുൻ നിശ്ചയിച്ചതുപോലെ നടത്തുന്നതും 
ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടു ത്തുന്ന 
ഉദ്യോഗസ്ഥനോതുറക്കുന്നതുമായിരിക്കും. 


ക്രമ 
നമ്പർ 


ജോലിയുടെ വിവരവും 
ഏകദേശ അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 


10 , 600 


റാന്നി ഡിവിഷനിൽ റാന്നി റെയിഞ്ചിൽ 
വേലൻപ്ലാവിൽ സോളാർ ഫെൻസിംഗ് 
നിർമ്മാണം - 4. 21 ലക്ഷം 
റാന്നി ഡിവിഷനിൽ വടശ്ശേരിക്കര റെയിഞ്ചിൽ 
തണ്ണിത്തോട് സോളാർ ഫെൻസിംഗ് 
നിർമ്മാണം - 3 ലക്ഷം 


7 ,500 


7 ,500 


റാന്നി ഡിവിഷനിൽ ഗൂഡിക്കൽ റെയിഞ്ചിൽ 
കൊച്ചുകോയിക്കലിൽ സോളാർ ഫെൻസിംഗ് 
നിർമ്മാണം - 3 ലക്ഷം 
- റാന്നി ഡിവിഷനിൽ വടശ്ശേരിക്കര റെയിഞ്ചിൽ 
ചിറ്റാർ സ്റ്റേഷനിൽ ടോയ്ലെറ്റും ചുറ്റുമതിൽ 
നിർമ്മാണവും - 6 ലക്ഷം 


(Sd.) 
Divisional Forest Officer 
(Full Additional Charge ). 


Divisional Forest Office , 
Ranni. 


15 , 000 


27th Nov. 2012] 


FOREST DEPARTMENT 


390 


നിലമ്പൂർ നോർത്ത് ഡിവിഷൻ 

തൊണ്ടി ലേലപ്പരസ്യം 
നമ്പർ ബി2 - 8306/ 2012 . 

2012 ഒക്ടോബർ 27. 


പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള മറ്റു ലേലവ്യവസ്ഥകളും സർക്കാർ 
തടി ഡിപ്പോകളിൽ അതാതു കാലങ്ങളിൽ നിലവിലുള്ള മറ്റ് 
ലേല നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കും. 


ലേലത്തിൽ ഉൾപ്പെടുന്ന തടികൾ, ഉരുപ്പടികൾ, മറ്റു 
സാധ ന ങ്ങൾ എന്നിവ യുടെ അളവും തര വും , ഗുണവും 
ലേലക്കാരൻ ലേല തീയതിക്ക് മുമ്പ്തന്നെ ബോദ്ധ്യപ്പെട്ടു 
കൊള്ള ണം . പിന്നീട് ഇതു സം ബന്ധിച്ച പരാ തി കൾ 
സ്വീകരിക്കുന്നതല്ല. ലേലം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ 
അതാതതു റെയിഞ്ചാഫീസുകളിൽ നേരിട്ട് അന്വേഷിച്ചാൽ 
അറിയാവുന്നതാണ്. 


- ലേല വ്യവസ്ഥകൾക്ക്എന്തെങ്കിലും മാറ്റങ്ങളോ, കൂട്ടി 
ചേർക്കലുകളോ ആവശ്യമായിവരുന്ന പക്ഷം ആയത് ലേല 
സമയത്ത് വിശദീകരിക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾ 
അതാതു റെയിഞ്ചാഫീസുകളിൽ അന്വേഷിക്കാവുന്നതാണ്. 


റെയിഞ്ചാ ഫീസുകളുടെ ഫോൺ നമ്പരുകൾ താഴെ 
കൊടുക്കുന്നു . 


നിലമ്പൂർ നോർത്ത് ഡിവിഷനിൽപ്പെട്ട നില മ്പൂർ, 
എടവണ്ണ, വഴിക്കടവ് എന്നീ റെയ്ഞ്ചുകളിലെ വിവിധ വനം 
കേസുകളിൽപ്പെട്ട തൊണ്ടി സാധനങ്ങൾ താഴെ പട്ടികയിൽ 
അതാതു റെയിഞ്ചിനു നേരെ കാണിച്ചിട്ടുള്ള തീയതികളിൽ 
രാവിലെ 11 മണിക്ക് ടി സാധനങ്ങൾ അട്ടി വെച്ചിരിക്കുന്ന 
സ്ഥലങ്ങളിൽ വെച്ച് താഴെ പറയുന്ന വ്യവസ്ഥകൾക്ക് വിധേയ 
മായി നിലമ്പൂർ നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റാഫീസറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ പരസ്യമായി 
ലേലം ചെയ്തു വിൽക്കുന്നതായിരിക്കും. ലേല ദിവസം ഒരു 
പൊതു ഒഴിവു ദിവസമായി പ്രഖ്യാപിക്കുകയോ, പൊതു പണി 
മുടക്ക് പ്രഖ്യാപിക്കുകയോ ചെയ്താൽ പ്രസ്തുത ലേലം 
അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സമയത്തും സ്ഥലത്തും 
വെച്ച് നട ത്തു ന്ന താ ണ്. നിശ്ചിത ലേല തീയതിക്ക് ഏഴ് 
ദിവസം മുമ്പ്തന്നെ ലേലത്തിൽ ഉൾപ്പെടുത്തുന്ന ലേല 
വസ്തുക്കളുടെ ഇനം, അളവ്, എണ്ണം മുതലായവ ലോട്ട് 
തിരിച്ചുള്ള പട്ടിക അതാതു റെയിഞ്ചാഫീസുകളിൽ പരസ്യ 
പ്പെടുത്തുന്നതും ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 
ലോട്ട് തിരിച്ചുള്ള തൊണ്ടി വസ്തുക്കൾ നേരിൽ പരിശോധിച്ച് 
നൽപനിൽപ് ബോദ്ധ്യപ്പെടേണ്ടതുമാണ്. ലേലത്തിനു ശേഷം 
ഇതു സംബന്ധമായ പരാതികൾ ഒന്നും പരിഗണിക്കുന്നതല്ല. 

ലേല ത്തിൽ പങ്കെ ടു ക്കാൻ ആഗ്രഹിക്കു ന്ന വർ 
തെര ഞ്ഞ ടു പ്പു ക മ്മീ ഷന്റെ തിരിച്ചറിയൽ കാർഡോ, 

ഡവിംഗ് ലൈസൻസോ കൊണ്ടു വരേണ്ടതും, ലേലത്തിന് 
മുമ്പായി 5,000 (അയ്യായിരം ) നിരതദ്രവ്യമായി കെട്ടി വെക്കേ 
ണ്ടതുമാണ്. ലേലം വിളിക്കുന്ന ആൾ ലേലം കഴിഞ്ഞാലുടനെ 
തന്നെ ലേലത്തുകയുടെമൂന്നിൽ ഒന്നു നിരതദ്രവ്യം അടയ്ക്കേ 
ണ്ടതുമാണ്. ലേലത്തുക 10 , 000 രൂപയോ അതിൽ കുറവോ 
ആണെങ്കിൽ മൊത്തം ലേലത്തുകയും, ലേലത്തുക 10 ,000- ൽ 
കവിയുകയാണെങ്കിൽ 10 , 000 - മോ ലേലത്തുകയുടെ 3 
ഭാഗമോ ഏതാണോ കൂടു ത ല ങ്കിൽ ആ യത് ലേലം 
കഴിഞ്ഞാൽ അടയ്ക്കേണ്ടതുമാണ്. കോടതി ഉത്തരവനുസരിച്ച് 
ലേലം ചെയ്യുന്ന തൊണ്ടി സാധനങ്ങളുടെ മൊത്തവിലയും 
ലേല ദിവസം തന്നെ അടയ്ക്കേണ്ടതാണ്. 


നിലമ്പൂർ റെയിഞ്ച്- 04931 220005 


എടവണ്ണ റെയിഞ്ച്- 04931 - 221959 


വഴിക്കടവ് റെയിഞ്ച്- 04931 - 275322 


പട്ടിക 


നിലമ്പൂർ റെയിഞ്ച് എടവണ്ണ റെയിഞ്ച് വഴിക്കടവ് റെയിഞ്ച് 


11 - 12 - 2012 


12 - 12 - 2012 


13 - 12 - 2012 


10 - 1 - 2013 


11 - 1 - 2013 


14 - 1 - 2013 


13 - 2 - 2013 


14 - 2 - 2013 


15 - 2 - 2013 


12 - 3 - 2013 


13 - 3 - 2013 


14 - 3 - 2013 


9 - 4 - 2013 


10 - 4 - 2013 


11 - 4 - 2013 


14 - 5 - 2013 


15 - 5 - 2013 


16 - 5 - 2013 


11 - 6 - 2013 


12 - 6 - 2013 


13 - 6 - 2013 


9 - 7 - 2013 


10 - 7 - 2013 


11 - 7 - 2013 


13 - 8 - 2013 


14 - 8 - 2013 


16- 8- 2013 


10 - 9 - 2013 


11 - 9 - 2013 


12 - 9 - 2013 


ലേലത്തിൽ പിടിച്ചെടുക്കുന്ന സാധനങ്ങൾ ലേലം സ്ഥിര 
പ്പെടുത്തിയ വിവരം ലേലക്കാരനെ അറിയിക്കുന്ന തീയതി 
മുതൽ 30 (മുപ്പത്) ദിവസത്തിനകം ബാക്കി വില , വാറ്റ് 5 % 
വനവിക സന നികുതി മൊത്തം സംഖ്യ യ് ക്ക് 
1988 - ലെ ഫൈനാൻസ് ആക്ട് പ്രകാരമുള്ള ആദായനികുതി 
മുതലായവ അടച്ച് ലേലത്തിൽ പിടിച്ചിട്ടുള്ള സാധനങ്ങൾ 
നീക്കം ചെയ്യാ തി രു ന്നാൽ ആ വക സാ ധ ന ങ്ങ ൾ 
മറ്റൊരറിയിപ്പു കൂടാതെ തന്നെ സർക്കാരിലേക്ക് മുതൽ കൂട്ടു 
ന്ന തും അ വ യിൽ ലേല ക്കാ രന് യാതൊരു വിധ 
അവകാശങ്ങളും ഉണ്ടായിരിക്കുന്നതുമല്ല. തന്നെയുമല്ല , ലേലം 
ചെയ്ത സാധനങ്ങൾ അയാളുടെ നഷ്ടോത്തരവാദിത്വത്തിൽ 
വീണ്ടും ലേലം ചെയ്ത് വിൽക്കുന്നതായിരിക്കും. അപ്രകാരം 
ലേലം ചെയ്യു മ്പോൾ ഉണ്ടാകുന്ന നഷ്ടം നില വിലുള്ള 
വ്യവസ്ഥകൾക്ക് വിധേയമായി റവന്യൂ കുടിശ്ശിക വസൂൽ 
ചെയ്യുന്ന നിയമങ്ങൾ അനുസരിച്ച് മുൻ ലേലക്കാരിൽ നിന്നും 
ഈടാക്കുന്നതും, ലാഭകരമായിരുന്നാൽ മുൻ ലേലക്കാരന് 
യാതൊരു അവകാശവും ഇല്ലാത്തതുമാകുന്നു . ചീഫ് ഫോറസ്റ്റ് 
കൺസർവേറ്ററുടെ 2 - 12 - 2009- ലെ പാ . ( 5 ) - 6835 / 2009 
നമ്പരായി 22 - 12 - 2009 - ലെ കേരള സർക്കാർ ഗസറ്റിൽ 50 - ൽ 


9 - 10 - 2013 


10 - 10 - 2013 


11 - 10 - 2013 


12 - 11 - 2013 


13 - 11 - 2013 


15 - 11 - 2013 


10 - 12 - 2013 


11- 12 - 2013 


12 - 12 - 2013 


(ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ ഡിവിഷണൽ ഫോറസ്റ്റ് 
കാര്യാലയം, നിലമ്പൂർ 

ഓഫീസർ 
നോർത്ത് ഡിവിഷൻ. - ( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


27th Nov. 2012 ) 


FOREST DEPARTMENT 


391 


KANNUR DIVISION 


TENDER CUM AUCTION NOTICE 


Ref. R - 5826/2011 . 


25th October 2012. 


Sealed and separate competitive tenders are invited for sale of the vehicles confiscated under section 61A of Kerala 
Forest Act shown in the schedule below . 


Sealed tenders should be submitted before the Divisional Forest Officer on or before 13 - 12 - 2012 at 
3 p. m . at his office at Kannur. After receiving the tenders the vehicles will be auctioned at 3.30 p. m . among the tenderers 
and the tender will be opened on the same day after the auction in their presence by the undersigned or an officer 
authorized by him at his office at Kannothumchal, Kannur. Tender forms will be sold from the office up to 1 p . m . on the 
tender date. The tender/auction will temporarily be fixed in the name of the highest tenderer/ bidder . If any vehicle put up 
for auction on 13 - 12 - 2012 is not sold , the same will be re tendered /auctioned on 18 - 12 -2012 at same time and venue. Tender 
conditions are same as this office notification No . R - 1464/2010 dated 13- 8 -2010 published on Kerala Gazette No. 37 , 
(Vol 54 ). If the notification day happens to be a public holiday, tender will be received and opened on the next working 
day at the appointed time and place. Further details can be had from the office of the undersigned and from the Range 
Offices, Thaliparamba and Kottiyoor, Kannavam . 


SCHEDULE 


Item of Vehicle 


EMD 


| Sl. 
No . 


File/ Case 

No. - 


Cost of 
tender form 


Name of Range the 

Vehicle is kept 


- 10/ 10 


KL 13 J 6627 


300 + VAT 


1,500 


Kottiyoor Range 


33 / 08 


300 + VAT 


1, 500 


Kottiyoor Range 


5/ 09 


Bajaj Auto Riksha 
| KL 13 H 6437 
Bajaj Goods Auto 
KL 59 -7973 Maruthi 

Alto Car 
KL 13 M 4870 Yamaha 

Crux Motor Cycle 


400 + VAT 


2,000 


Kottiyoor Range 


30/ 06 


300 + VAT 


1,000 


Taliparamba Range 


23 / 07 


KL 13 C 8653 Honda 

Cycle 


300 + VAT 


1,000 


Taliparamba Range 


6/ 09 


KL 13 6492 
Mini Lorry 


400 + VAT 


2,000 


Kannavam Range 


കേരള വനനിയമം 1961 ലെ 61 ( എ ) വകുപ്പ് പ്രകാരം സർക്കാരിലേക്ക്കണ്ടുകെട്ടിയതും, താഴെ പട്ടികയിൽ വിവരിക്കുന്നതും 
അതാത് റെയിഞ്ചുകളിൽ സൂക്ഷിച്ചിട്ടുള്ളതുമായ വാഹനങ്ങൾ അവ സൂക്ഷിച്ചിട്ടുള്ളസ്ഥലത്ത്തത്സമയ അവസ്ഥയിൽ വാങ്ങുന്നതിന് 
ഓരോ വാഹനത്തിനും പ്രത്യേകം പ്രത്യേകം സീൽ വെച്ച ദർഘാസുകൾ 13- 12- 2012 വരെ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 
13 -12-2012 ഉച്ചയ്ക്കുശേഷം 3 മണിവരെ സ്വീകരിച്ചശേഷം ദർഘാസുകാരെഉൾപ്പെടുത്തിഅന്നേദിവസം ഉച്ചയ്ക്ക് ശേഷം 3.30 മണിക്ക് 
ലേലം നടത്തുന്നതും അതിനുശേഷം ദർഘാസുകൾഅപ്പോൾ സന്നിഹിതരായിരിക്കുന്ന ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ കണ്ണൂർ 
ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസറോ, അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോകണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസിൽ 
വച്ച്തുറക്കുന്നതും കൂടുതൽ വില വാഗ്ദാനം ചെയ്തവരുടെ പേരിൽ ലേലം/ ദർഘാസ്താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമായിരിക്കും. 
അന്നേ ദിവസം വിൽപ്പന നടത്താൻ സാധിക്കാത്ത വാഹനങ്ങൾ 18 - 12 - 2012 - ന് വീണ്ടും പകൽ 3 മണിവരെ ദർഘാസുകൾ 
സ്വീകരിച്ചുകൊണ്ട്മുകളിൽ പറഞ്ഞ രീതിയിൽ വിൽപ്പന നടത്തുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ മേൽ പറഞ്ഞ ദിവസം 1മണിവരെ 
ലഭിക്കുന്നതാണ്. മേൽ പറഞ്ഞ ദിവസങ്ങൾ പൊതു ഒഴിവ് ദിവസമായി വരികയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം മേൽ പറഞ്ഞ 
സമയത്ത്നടത്തുന്നതായിരിക്കും. 


27th Nov. 2012] 


FOREST DEPARTMENT 


392 


പട്ടിക 


നിരതദ്രവ്യം 


- ക്രമ 
നമ്പർ 


ഫയൽ/ 
കേസ്നമ്പർ 


വണ്ടിയുടെഇനവും 
മറ്റ് വിവരങ്ങളും 


ടെണ്ടർ 
ഫോറത്തിന്റെ 
വില ( ) 


സൂക്ഷിച്ചിരിക്കുന്ന 

സ്ഥലം 


10/ 10 


300 + വാറ്റ് 


1,500 


കൊട്ടിയൂർ റെയിഞ്ച് 


കെ . എൽ- 13 ജെ 6627 ബജാജ് 

ഓട്ടോറിക്ഷ 
കെ . എൽ. 13 - എച്ച്6437 
ബജാജ്ഗുഡ്സ്ഓട്ടോ 


33 / 08 


300 + വാറ്റ് 


1, 500 


കൊട്ടിയൂർ റെയിഞ്ച് 


5/09 


400 + വാറ്റ് 


2 ,000 


കൊട്ടിയൂർ റെയിഞ്ച് 


കെ . എൽ-59 - 7973 മാരുതി 

- ആൾട്ടോ കാർ 


30/ 06 


300 + 


1, 000 


തളിപ്പറമ്പ് റെയിഞ്ച് 


കെ . എൽ- 13 എം . 4870 യമഹ 
- കക്സ് മോട്ടോർ സൈക്കിൾ 


23/ 07 


1,000 


കെ . എൽ- 13 സി - 8653 ഹോണ്ട് 300 + വാറ്റ് 

സൈക്കിൾ 


തളിപ്പറമ്പ് റെയിഞ്ച് 


6 / 09 


കെ . എൽ- 13 - 6492 മിനിലോറി 


400 + വാറ്റ് 


2 ,000 


കണ്ണവം റെയിഞ്ച് 


ലേല നിബന്ധനകൾ 


1. മുകളിൽ പറയുന്ന വാഹനങ്ങൾ ദർഘാസ്/ ലേലത്തിന് മുമ്പായി ആഫീസ് സമയത്ത് ബന്ധപ്പെട്ട റെയിഞ്ചാഫീസറുടെ 
അനുവാദത്തോടെ നേരിൽ പരിശോധിച്ച് അവയുടെ ഗുണനിലവാരം ബോദ്ധ്യപ്പെടേണ്ടതാണ്. ഗുണനിലവാരം സംബന്ധിച്ച് 
ലേലത്തിനുശേഷം ഉന്നയിക്കുന്ന യാതൊരു പരാതിയും പരിഗണിക്കുന്നതല്ല. 


2. ദർഘാസ് ഫോറത്തിന്റെ വില , നികുതികൾ എന്നിവ ഓരോ വാഹനത്തിന്റെയും നേരെ കൊടുത്തിട്ടുണ്ട്. 


3. ദർഘാസ് ഫോറങ്ങൾ ആവശ്യമുള്ളവരും ഇ . എം . ഡി. അടയ്ക്കേണ്ടവരും അവരെ തിരിച്ചറിയുന്നതിന് തെരഞ്ഞെടുപ്പ് 
കമ്മീഷൻ നൽകിയ തിരിച്ചറിയൽ കാർഡ് ബന്ധപ്പെട്ട വില്ലേജാഫീസർ നൽകിയ പൂർണ്ണ മേൽവിലാസവും ഒപ്പും 
സാക്ഷ്യപ്പെടുത്തിയതുമായ സർട്ടിഫിക്കറ്റ്, ഇന്ത്യൻ പാസ്പോർട്ട്, മറ്റ് നിയമാനുസൃത ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ 
രേഖ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് സഹിതം അപേക്ഷിക്കേണ്ടതാണ്. ടെണ്ടർ ഫോറം വാങ്ങാനാഗ്രഹിക്കുന്നവർ 
അവരവരുടെ തിരിച്ചറിയൽ കാർഡ്തന്നെ ഹാജരാക്കേണ്ടതാണ്. മറ്റാരുടേതെങ്കിലും തിരിച്ചറിയൽ കാർഡ് ഹാജരാക്കു 
ന്നവർക്ക് യാതൊരു കാരണവശാലും ടെണ്ടർ ഫോറം അവനുവദിക്കുന്നതല്ല . ഇത്തരത്തിൽ വ്യാജ തിരിച്ചറിയൽ 
കാർഡുകൾ ഹാജരാക്കി ഫോറം കൈപ്പറ്റുന്നവർക്കെതിരെ നിയമാനുസൃതം നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. 


4. പൂരിപ്പിച്ച ദർഘാസ് സമർപ്പിക്കുമ്പോൾ നിരതദ്രവ്യം പണമായി ഈ ആഫീസിൽ അടയ്ക്കേണ്ടതാണ്. 


5. നിശ്ചിത സമയത്തിനുശേഷം സമർപ്പിക്കുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


6. അപൂർണ്ണമായതോ നിബന്ധനകൾ പാലിക്കാത്തതോ ആയ ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. 


7 . വിജയികളായവരുടെ നിരതദ്രവ്യം വില്പന വിലയിലേക്ക് നീക്കിവയ്ക്കുന്നതും മറ്റുള്ളവരുടെ നിരതദ്രവ്യം ലേലം കഴിഞ്ഞ 

ശേഷം തിരികെ നൽകുന്നതുമാണ്. 


8. ദർഘാസ്/ ലേല സംഖ്യ നിരതദ്രവ്യത്തേക്കാൾ കൂടുതലാണെങ്കിൽ നിരതദ്രവ്യം ഉൾപ്പെടെ 50 % അപ്പോൾ തന്നെ ഒടുക്കേണ്ട 
താണ്. ഇതിൽ വീഴ്ച വരുത്തുന്നവരുടെ നിരതദ്രവ്യം സർക്കാരിലേക്ക് കണ്ടുകെട്ടി വിളിച്ചെടുത്ത വാഹനം അവരുടെ 
നഷ്ടോത്തരവാദിത്വത്തിൽ പുനർ ദർഘാസ്/ ലേലം ചെയ്യുന്നതായിരിക്കും. 


9. ദർഘാസ് / ലേല സംഖ്യ നിരതദ്രവ്യത്തേക്കാൾ കുറവാണെങ്കിൽ കൂടുതലുള്ള തുക ദർഘാസ് തുറക്കുന്ന ദിവസം തന്നെ 

തിരിച്ച് നൽകുന്നതായിരിക്കും. ദർഘാസ്/ ലേലം സ്വീകരിക്കുന്നതിനോ, നിരാകരിക്കുന്നതിനോ ഉള്ള പൂർണ്ണ അധികാരം 
ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിക്ഷിപ്തമായിരിക്കും. 


10. അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ ദർഘാസ്/ ലേലം സ്ഥിരീകരിച്ചാലുടൻ വിജയികളെ വിവരം രേഖാമൂലം അറിയിക്കുന്നതാണ്. 


11. ദർഘാസ്/ ലേലം അംഗീകരിച്ചതായി അറിയിപ്പുകിട്ടി 15 ദിവസത്തിനകം ബാക്കി സംഖ്യയും നിയമപ്രകാരമുള്ള നികുതികളും 
അടച്ച് വാഹനം നീക്കം ചെയ്യേണ്ടതാണ്. 


27th Nov. 2012] 


FOREST DEPARTMENT 


393 


12. മേൽ പറഞ്ഞ പ്രകാരം 15 ദിവസത്തിനകം വാഹനം നീക്കം ചെയ്തില്ലെങ്കിൽ ലേല ദർഘാസുകാരന്റെ അപേക്ഷയിന്മേൽ 12 % 
പലിശയും 20 ഇരുപ്പുവാടകയും ഈടാക്കിക്കൊണ്ട് 15 ദിവസം കൂടി പണം അടയ്ക്കാനും, വാഹനം നീക്കം ചെയ്യാനും 
അനുവദിക്കുന്നതാണ്. അതിനുശേഷം പണം അടയ്ക്കാനോ വാഹനം നീക്കം ചെയ്യുവാനോ കാലാവധി അനുവദിക്കുന്നതല്ല. 
ഈ സമയ പരിധിക്കുള്ളിൽ വാഹനം നീക്കം ചെയ്യാത്തപക്ഷം ദർഘാസ്/ ലേലക്കാരന്റെനഷ്ടോത്തരവാദിത്വത്തിൽ വാഹനം 
പുനർ ദർഘാസ്/ ലേലം ചെയ്യുന്നതും നഷ്ടമുണ്ടായാൽ ടിയാനിൽ നിന്നും സർക്കാരിനുണ്ടായ ദർഘാസ്/ ലേല ചെലവു 
സഹിതം ഈടാക്കുന്നതുമായിരിക്കും. ലാഭമുണ്ടായാൽ അതിന്മേൽ ടിയാന് യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല . 


13 . ദർഘാസുകൾ സമർപ്പിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ലേലത്തിൽ പങ്കെടുക്കുവാൻ അർഹതയുണ്ടായിരിക്കുകയുള്ളൂ. 


14 . ദർഘാസിലോ ലേലത്തിലോ പറയുന്ന തുക സ്വീകരിക്കുന്നതിനോ നിരാകരിക്കുന്നതിനോ ഉള്ള അധികാരം ബന്ധപ്പെട്ട 
ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമായിരിക്കും. 


15. ഏതെങ്കിലും ലേലത്തീയതി ഒരു പൊതു ഒഴിവ് ദിവസമായി വരികയാണെങ്കിൽ പ്രസ്തുത ടെണ്ടർ കം ലേലം തൊട്ടടുത്ത 

പ്രവൃത്തി ദിവസം നടത്തുന്നതായിരിക്കും. 


16 . ദർഘാസ്/ ലേലത്തിനുശേഷം ദർഘാസ്/ ലേല സംഖ്യയെക്കാൾ കൂടുതൽ വില കൊടുക്കുവാൻ തയ്യാറാണെന്ന് കാണിച്ചുകൊണ്ട് 
നൽകുന്ന വാഗ്ദാനങ്ങൾ ( പോസ്റ്റ് ഓഫറുകൾ) താഴെ പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി സ്വീകരിക്കുന്നതായിരിക്കും. 


( എ ) ദർഘാസ്/ ലേല സംഖ്യ ഒരു ലക്ഷം രൂപയേക്കാൾ കൂടുതലാണെങ്കിൽ വാഗ്ദാന സംഖ്യ ദർഘാസ്/ ലേല 

സംഖ്യയുടെ 10 % ത്തെക്കാൾ കുറയാൻ പാടില്ല . 


( ബി ) ദർഘാസ്/ ലേലസംഖ്യ ഒരു ലക്ഷം രൂപയേക്കാൾ കുറവാണെങ്കിൽ വാഗ്ദാന സംഖ്യ ദർഘാസ്/ ലേല സംഖ്യയുടെ 

20 % ൽ കുറയാനും പാടില്ല . 


( സി ) പോസ്റ്റ് ഓഫറിനോടൊപ്പം ഓഫർ തരുന്ന സംഖ്യയുടെ 50 % ജാമ്യമായി ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ 

മാറാവുന്ന ഡി . ഡി . ആയോ സർക്കാർ ട്രഷറിയിൽ ചെലാൻ മുഖാന്തിരമോ ഒടുക്കി ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 


( ഡി) ദർഘാസ്/ ലേലത്തീയതി മുതൽ 7 ദിവസത്തിനകം പോസ്റ്റ് ഓഫറുകൾ ഈ ഓഫീസിൽ ലഭിച്ചിരിക്കണം. പോസ് 

ഓഫറിൽ പറഞ്ഞ വിലയ്ക്ക് വാഹനം എടുത്തുകൊള്ളാമെന്നുള്ള സമ്മതപത്രം 100 - ന്റെ മുദ്രക്കടലാസിൽ 
എഴുതി നൽകേണ്ടതാണ്. 


( ഇ ) മേൽ നിബന്ധനകൾ അനുസരിച്ചുള്ള പോസ്റ്റ് ഓഫറുകൾ ലഭിച്ചുകഴിഞ്ഞാൽ ബന്ധപ്പെട്ട വാഹനത്തിന്റെ ലേലം റദ്ദ 

ചെയ്യുന്നതും ആവശ്യമായ പരസ്യം നൽകി പുനർദർഘാസ്/ ലേലം നടത്തുന്നതുമാണ്. ലേലം വിളിക്കുമ്പോൾ പോസ്റ്റ് 
ഓഫറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വില , ലഭിക്കേണ്ട ഏറ്റവും കുറഞ്ഞ വിലയായി കണക്കാക്കി, ലേലം 
നടത്തുന്നതും ലേലത്തിലോ ദർഘാസിലോ ഉയർന്ന വില നൽകുന്നവർക്ക് ലേലം ഉറപ്പിക്കുന്നതുമാണ്. ഉയർന്ന 
വിലയ്ക്ക് ലേലം/ ദർഘാസ് കൊള്ളാൻ ആളില്ലാത്തപക്ഷം പോസ്റ്റ് ഓഫർ നൽകിയ ആളിന് വാഗ്ദാനം ചെയ്ത 
വിലയ്ക്ക് വാഹനത്തിന്റെ ലേലം താല്ക്കാലികമായി ഉറപ്പിക്കുന്നതുമാണ്. 


17. ദർഘാസുകൾ അംഗീകരിച്ചതായി അറിയിപ്പുകിട്ടി 15 ദിവസത്തിനകം ബാക്കി സംഖ്യയും നിയമ പ്രകാരമുള്ള നികുതികളും 

അടച്ച് വാഹനം നീക്കം ചെയ്യേണ്ടതാണ്. 


18. സർക്കാർ കാലാകാലങ്ങളായി പുറപ്പെടുവിച്ചിരിക്കുന്ന ദർഘാസ്/ ലേലം സംബന്ധിച്ച പൊതു വ്യവസ്ഥകൾ ഇതിനും 
- ബാധകമായിരിക്കും. 


19. ടി വാഹനങ്ങളുടെ ആർ. സി. ബുക്കും മറ്റ് അനുബന്ധരേഖകളും ഈ ഓഫീസിൽ ലഭ്യമല്ലാത്തതിനാൽ മേൽ രേഖകൾ ലേലം 

വിളിച്ചെടുക്കുന്നവർ അവർക്ക് ആവശ്യമായി വരുന്നപക്ഷം സ്വന്തം ഉത്തരവാദിത്വത്തിൽ ബന്ധപ്പെട്ട വകുപ്പിൽ നിന്നും 
ലഭ്യമാക്കേണ്ടതാണ്. 


20. വാഹനങ്ങൾ വിളിച്ചെടുക്കുന്നവർക്ക് ആദായ നികുതി സംബന്ധിച്ച പാൻകാർഡ് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ്. 

പാൻകാർഡിന്റെ പകർപ്പ് ടെണ്ടർ ഫോറത്തിനുള്ള അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. 


21. മുകളിൽ പറഞ്ഞ വാഹനങ്ങളിൽ ഏതെങ്കിലും ഒഴിവാക്കുന്നതിനും കൂട്ടിച്ചേർക്കുന്നതിനും കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസർക്ക് അധികാരമുണ്ടായിരിക്കും. 


Divisional Forest Office , 
Kannur. 


( Sd.) 
Divisional Forest Officer 
( For and on behalf of the Governor of Kerala ). 


